fF 


ONEIDA 


നബി(സ്വ)യുടെ ജന്മദിനാഘോഷം 
ബിദഅത്താകുന്നു 
എല്ലാ ബിദ്അത്തംകളാംം നരകത്തിലലക്കാളള ദര്മാര്ഗങ്ങളാകുാന്നം 


ലോകത്തിനാകമാനം അനുഗ്രഹവും ലോകാവസാനം വരെയുള്ള മനുഷ്യര്‍ക്ക്‌ സന്‍മാര്‍ ”ദര്‍ശിയുമായി 
നിയുക്തനായ മുഹമ്മദ്‌ നബി(സുക്ക്‌ അല്ലാഹുവിന്‍െറ പക്കലുള്ള മഹനീയ സ്ഥാനമാണ്‌ മുകളില്‍ 
കൊടുത്ത ആയത്തില്‍ വ്യകതമാക്കുന്നത്‌. അല്ലാഹു സദാ അദ്ധേഹത്തില്‍ കാരുണ്യം ചൊരിഞ്ഞു 
കൊണ്ടിരിക്കുന്നു. അവന്‍െറ മലക്കുകള്‍ അദ്ധേഹത്തിന്നുവേണ്ടി പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അദ്ധേഹ 
ത്തിന്‌ കാരുണ്യവും ശാന്തിയുമുണ്ടാകാന്‍ പ്രാര്‍ത്ഥിക്കണമെന്ന്‌ സത്യവിശ്വാസികളോട അല്ലാഹു 
കല്‍പിക്കുകയും ചെയ്യുന്നു 


മുഹമ്മത്‌ നബി(സ)യോട സത്യവിശ്വാസികള്‍ കാണിക്കേണ്ട കടപ്പാടുകളെപററിയും ബാധ്യതകളെ 
പററിയും ഓര്‍മ്മിപ്പിക്കുന്ന ഖുര്‍ആന്‍ വചനങ്ങളും ഹദീസുകളും നിരവധിയാണ്‌. പ്രവാചകന്‍(സ)യില്‍ 
വിശ്വസിക്കുക, അദ്ധേഹത്തെ അനുസരിക്കുക, പിന്‍പററുക, വിധികര്‍ത്താവായി അംഗീകരിക്കുക, 
മാതാപിതാക്കളേയും സന്താനങ്ങളേക്കാളും ഉപരിയായി അദ്ധേഹത്തെ സ്നേഹിക്കുക, സദാ സമയവും 
അദ്ധേഹത്തിന്‌ കാരുണ്യവും ശാന്തിയുമുണ്ടാകാന്‍ പ്രാര്‍ത്ഥിക്കുക (സ്വലാത്ത്‌ ചൊല്ലുക) എന്നിങ്ങനെ 
ആ പട്ടിക നീണ്ടു പോകുന്നു. 


നബി(സ)യുടെ മേല്‍ സ്വലാത്ത്‌ ചൊല്ലല്‍ അങ്ങേയററം പുണ്യമുള്ള ഒരു കര്‍മ്മമാകുന്നു. 
സത്യവിശ്വാസികള്‍ ഓരോ നമസ്ക്കാരത്തിലും നബി(സ)യുടെ മേല്‍ സ്വലാത്ത്‌ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. 
കൂടാതെ നബി(സ)യുടെ പേര്‍ കേള്‍ക്കുമ്പോഴൊക്കെ സ്വലാത്ത്‌ ചൊല്ലണമെന്ന്‌ നമ്മോട്‌ 
കല്‍പിക്കുന്നുമുണ്ട്‌. ഇങ്ങിനെ സ്വലാത്ത്‌ ചൊല്ലുന്നവര്‍ക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച്‌ നിരവധി ഹദീസു 
കളിലൂടെ തിരുനബി(സ) നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്‌. എന്‍െറ സമുദായത്തില്‍പെട്ട ആരെങ്കിലും ആത്മാര്‍ 
ത്ഥഹൃദയത്തോടെ എന്‍െറ മേല്‍ ഒരു സ്വലാത്ത്‌ ചൊല്ലിയാല്‍ അല്ലാഹു അവനോട പത്ത്‌ കരുണ 
കാണിക്കും, അവന്‍െറ പദവി പത്തുതവണ ഉയര്‍ത്തും, അവന്‌ പത്ത്‌ സല്‍ക്കര്‍മ്മങ്ങള്‍ രേഖപ്പെടുത്തും, 
അവന്‍െറ പത്തു തിന്‍മകള്‍ മായ്ച്ചു കളയും. (നസാഈ) നബി(സ)യുടെ പേരില്‍ സ്വലാത്ത്‌ ചൊല്ലാന്‍ 
മടിക്കുന്നവരെ ഏററവും വലിയ പിശുക്കനായിട്ടാണ്‌ റസൂല്‍(സ) പരിചയപ്പെടുത്തിയിട്ടുള്ളത്‌. നബി(സ) 
യെ അനുസരിക്കുകയും പിന്‍പററുകയും ചെയ്യുക എന്നത്‌ സത്യവിശ്വാ സികളുടെ നിര്‍ബന്ധ 
ബാധ്യതയും വിശ്വാസത്തിന്‍റെ ഭാഗവുമാണ്‌. വിശുദ്ധ കുര്‍ആനില്‍ നിരവധി ആയത്തു കളില്‍ 
അല്ലാഹുവിനെ അനുസരിക്കാന്‍ പറഞ്ഞ ഉടനെ റസൂലിനേയും അനുസരിക്കുവാന്‍ കല്‍പിക്കുന്നു. 


ധ്‌ Sa Og yl ച്ച | gal 

3: 132. നിങ്ങള്‍ അല്ലാഹുവെയും റസൂലിനെയും അനുസരിക്കുക. നിങ്ങള്‍ അനുഗൃഹീതരായേക്കാം. 
എം ന്‌ നന നനന നന്ന്‌ കില കി പ Cie ലി 2 നന്ന്‌ 
൧ ry ഷി) Ags ഷി ടി! ധി gal i! a Hib ധി പ്ല 


i) 
നബി(സ്വ)യുടെ ജന്മദിനാഘോഷം ബിദ്അത്താകുന്നു 


www .hidaya.do.am 


4: 69.ആര്‍ അല്ലാഹുവെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവര്‍ അല്ലാഹു 
അനുഗ്രഹിച്ചവരായ പ്രവാചകന്‍മാര്‍, സത്യസന്ധന്‍മാര്‍, രക്തസാക്ഷികള്‍, സച്ചരിതന്‍മാര്‍ എന്നിവരോ 
ടൊപ്പമായിരിക്കും. അവര്‍ എത്രനല്ല കൂട്ടുകാര്‍! 


സത്യവിശ്വാസികള്‍ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 
എല്ലാവിധ കാര്യങ്ങളിലും നബി(സ)യെ അനുസരി 
ക്കണമെന്ന്‌ ഇസ്‌ലാം പഠിപ്പിക്കുന്നു. സത്യവിശ്വാസികള്‍ക്കി 
ടയില്‍ നിലനില്‍ക്കുന്ന തര്‍ക്കവിഷയങ്ങളില്‍ വിധികര്‍ത്താ 
വായി സ്വീകരിക്കേണ്ടതും നബി(സ)യെ ആണ്‌. അദ്ധേഹ 
ത്തിന്‍െറ തീരുമാനം പൂര്‍ണ സമ്മതത്തോടെയും യാതൊരു 
മന:പ്രയാസമില്ലാതെയും അംഗീകരിക്കാന്‍ വിശ്വാസികള്‍ 


ബാധ്യസ്ഥരാണ്‌. അല്ലാഹു പറയുന്നത്‌ കാണുക: 


കവടി ധര്‍ 


പ Sc ന 5 ഴ്‌ 


Chere PA ad ts > ചി 


4 : 65. ഇല്ല, നിന്റെ രക്ഷിതാവിനെത്തന്നെയാണ സത്യം; 
അവര്‍ക്കിടയില്‍ഭിന്നതയുണ്ടായ കാര്യത്തില്‍ അവര്‍ 
നിന്നെ വിധികര്‍ത്താവാക്കുകയും, നീ 
വിധികല്‍പിച്ചതിനെപ്പറ്റി പിന്നീടവരുടെമനസ്സുകളില്‍ ഒരു 
വിഷമവും തോന്നാതിരിക്കുകയും, അത്‌ പൂര്‍ണ്ണമായി 
സമ്മതിച്ച്‌ അനുസരിക്കുകയും ചെയ്യുന്നതുവരെ അവര്‍ 
വിശ്വാസികളാവുകയില്ല. 


നബി(സ)യെ സ്നേഹിക്കുക എന്നതാണ്‌ വിശ്വാസികള്‍ 

അദ്ധേഹത്തോട്‌ പുലര്‍ത്തേണ്ട കടപ്പാടുകളില്‍ പ്രധാനപ്പെട്ട മറെറാന്ന്‌. നിങ്ങളുടെ പിതാക്കളേക്കാളും 
സന്താനങ്ങളേക്കാളും മുഴുവന്‍ ജനങ്ങളേക്കാളും ഞാന്‍ നിങ്ങള്‍ക്ക്‌ പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളില്‍ 
ഒരാളും വിശ്വാസിയാവുകയില്ല. (ബുഖാരി) 


ഉമര്‍(റ) ഒരിക്കല്‍ നബി(സ)യോട എന്നെക്കഴിഞ്ഞാല്‍ പിന്നെ ഞാനേററവുമധികം ഇഷ്ടപ്പെടുന്നത്‌ അങ്ങ 


യെയാണെന്ന്‌ പറഞ്ഞപ്പോള്‍ റസൂല്‍(സ)യുടെ മറുപടി ഇതാണ്‌. പോരാ ഉമര്‍, താങ്കളേക്കാള്‍ എന്നെ 
ഇഷ്ടപ്പെ ടുന്നതുവരെ താങ്കളുടെ ഈമാന്‍ പൂര്‍ത്തിയാവുകയില്ല. 


ശത്രുക്കള്‍ വധശിക്ഷക്ക്‌ വിധേയനാക്കിയ സ്വഹാബിയോട വധശിക്ഷ നടപ്പാക്കുന്നതിനു മുന്‍പായി 
“നിന്നെ മോചിപ്പിക്കുകയും പകരം മുഹമ്മതിനെ വധിക്കുകയും ചെയ്യുന്നത്‌ നീ ഇഷടപ്പെടുമോ..?” എന്ന്‌ 
ചോദിച്ചപ്പോള്‍ “അല്ലാഹുവിന്‍െറ റസൂലിന്‍റെ കാലില്‍ ഒരു മുള്ള തറക്കുന്നതുപോലും എനിക്ക്‌ 
സഹിക്കാനാവില്ല.” എന്ന മറുപടിയാണുണ്ടായത്‌. 


യുദ്ധവേളകളില്‍ നബി(സ)യുടെ നേരെവരുന്ന അമ്പുകളെയും വാളിനേയും സ്വശരീരംകൊണ്ട്‌ തടഞ്ഞു 
കൊണ്ട്‌ ശഹീദാകുവാന്‍ അവര്‍ക്ക്‌ യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. ഇങ്ങനെ സ്വശരീരംകൊണ്ട്‌ 
നബി(സ)യുടെ നേരെവരുന്ന അമ്പുകളെയും വാളിനേയും തടുത്ത്‌ ഉഹദ്‌ യുദ്ധത്തില്‍ ശഹീദായ 
അനസ്(റ)വിന്‍െറ ശരീരത്തില്‍ 80ലേറെ വെട്ടുകളും അമ്പുകളുമുണ്ടായിരുന്നു. അതെ, അവര്‍ 
സ്വന്തത്തേക്കാളും ലോകത്തുള്ള മററാരേക്കാളും അവര്‍ അല്ലാഹുവിന്‍െറ റസൂലിനെ സ്നേഹിച്ചു. 
എന്നാലാ സഹാബത്ത്‌ ഒരിക്കലുംതന്നെ നബി(സ)യുടെ ജന്‍മദിനം ആഘോഷിച്ചുകൊണ്ട്‌ ഒരു 
പ്രവാചകസ്‌നേഹം മാതൃകയായി കാണിച്ചു തന്നില്ല. 


റസൂല്‍(സ)യെ സ്നേഹിക്കേണ്ടത്‌ എങ്ങിനെയാണെന്ന്‌ നബി(സ)തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്‌. 
ആരെങ്കിലും എന്‍െറ ചര്യ പിന്‍പററിയാല്‍ അവന്‍ എന്നെ ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും എന്നെ ഇഷ്ട 
പെട്ടാല്‍ അവന്‍ എന്‍െറ കൂടെ സ്വര്‍ഗത്തിലായിരിക്കും. എന്ന്‌ നബി(സ) നമ്മെ സുവിശേഷം 
അറിയിച്ചിരിക്കുന്നു. അതിനാല്‍ നബി(സ)യുടെ ചര്യ പിന്‍പററുക. ജീവിതത്തിന്‍െറ സര്‍വ്വമേഖലകളിലും 


നബി(സ്വ)യുടെ ജന്മദിനാഘോഷം ബിദ്അത്താകുന്നു 


www .hidaya.do.am 


കം 
a 


9 [ദ 4) OA 


ic 
rk 


നബി(സ)യുടെ സുന്നത്ത്‌ പിന്‍പററി ജീവിക്കുന്നവരാകുക. അതാണ്‌ ഖുര്‍ആനിന്‍െറ മാര്‍ഗം. അതാണ്‌ 
ഒരു യഥാര്‍ഥ വിശ്വാസി ജീവിതത്തില്‍ പകര്‍ത്തേണ്ടത്‌. 


അല്ലാഹു പറയുന്നു: 


ന നം 0 ST EE fn NSE 3 SE Tira Sao gt 
a ഖി SSS SS ay A Ss gst Wl O yo aS Oo} 
3: 31. (നബിയേ,) പറയുക: നിങ്ങള്‍ അല്ലാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കില്‍ എന്നെ നിങ്ങള്‍ 


പിന്തുടരുക. എങ്കില്‍ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങള്‍ പൊറുത്തു 
തരികയും ചെയ്യുന്നതാണ്‌. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രെ. 


അതേ, നബി(സ)യുടെ സുന്നത്ത്‌ പിന്‍പററുകയും 
ബിദ്‌അത്തുകള്‍ വെടിയുകയുംചെയ്ത്‌ ജീവിച്ചാല്‍ മാത്രമേ 
നമുക്ക്‌ അദ്ധേഹത്തെ സ്നേഹിക്കാനാവുകയുള്ളു. എന്നാല്‍ 
നബി(സ) പഠിപ്പിച്ച വിശ്വാസാചാരങ്ങളില്‍ വെള്ളം ചേര്‍ത്ത്‌ 
നബി(സ) പഠിപ്പിക്കാത്ത നിരവധി ശിര്‍ക്കന്‍ ദുരാചാരങ്ങള്‍ 
ഇസ്്‌ലാംദീനാണെന്ന ലേബലൊട്ടിച്ച്‌ സമുദായത്തിലെ അറി 
വില്ലാത്ത പാവപ്പെട്ടവരുടെ മേല്‍ വെച്ചുകെട്ടി പണമുണ്ടാക്കി 
വിലസുന്ന മുസ്ത്യാക്കന്‍മാര്‍ നബിസ്നേഹത്തിന്‍െറ പേരിലും 
ആ ശൈലിതന്നെ പിന്‍തുടരുന്നതായാണ്‌ കാണുന്നത്‌. 
നബി(സ)യോ, നബി(സ)യില്‍ നിന്ന്‌ നേരിട്ട ദീന്‍ പഠിച്ച്‌ 
മനസ്സിലാക്കിയ സഹാബത്തോ ചെയ്യാത്ത - അവരില്‍ 
നിന്ന്‌ ദീന്‍പഠിച്ച ഉത്തമനുററാണ്ടുകാരായ മുസ്ലിമീങ്ങള്‍ 
ചെയ്യാത്ത ഈപുത്തനാചാരം ഇന്നു നമ്മുടെ സമൂഹത്തില്‍ 
വലിയ പ്രധാന്യത്തോടെയാണ്‌. കൊണ്ടാടുന്നത്‌. ബാങ്കുമാ 
നേജര്‍മാര്‍ മാര്‍ച്ച്‌ മാസത്തില്‍ നിക്ഷേപസമാഹരണം നട 
ത്തുന്നതുപേലെ ഈ ബിദ്അത്തിന്‍െറപേരില്‍ വിവിധങ്ങ 
ളായ പുത്തനാചാരങ്ങളുണ്ടാക്കി ജനങ്ങള്‍ക്കിടയില്‍ പ്രച 
രിപ്പിച്ച റബീഉല്‍ അവ്വല്‍ മാസം മുഴുവന്‍ ഒരു ധനസമാ 
ഹരണയജ്ഞമാസമായി നടത്തി മുസ്ത്യാക്കന്‍മാര്‍ വെട്ടിവിലസുകയാണ്‌. ശിര്‍ക്കന്‍ വിശ്വാസങ്ങളില്‍ 
അധിഷ്ഠിതമായ പലവിധത്തിലുള്ള നുണക്കഥകളും ഈ മേളകളിലൂടെ മലിദെന്നും മാലയെന്നും 
പറഞ്ഞ്‌ മുസ്ലിമീങ്ങളെക്കൊണ്ടവര്‍ ചൊല്ലിപ്പിക്കുന്നു. 


വകു yd | peed qi പ്ര rE REE സ 1 പര്‍ ടം പ്രി va 
4 ഗ്ര രള! കിവി പ്‌ Tob ar lg ശര 


അബൂസഈദ്(റ)വില്‍ നിന്ന്‌ നിവേദനം നബി(സ) പറഞ്ഞു: “നിശ്ചയം നിങ്ങള്‍ നിങ്ങളുടെ 
മുന്‍ഗാമികളുടെപാത പിന്തുടരുക തന്നെ ചെയ്യും ചാണിന്‌ ചാണായും മുഴത്തിന്‌ മുഴമായും, എത്രത്തോ 
ളമെന്നാല്‍ അവര്‍ ഒരു ഉടുമ്പിന്‍െറ ഇടുങ്ങിയ മാളത്തിലാണ്‌ പ്രവേശിച്ചിരുന്നതെങ്കില്‍ അവരെ പിന്‍പററി 
നിങ്ങളും അതില്‍ പ്രവേശിക്കുന്നതാണ്‌ അല്ലാഹുവിന്‍െറ ദൂതരെ, മുന്‍ഗാമികളെന്നാല്‍ ജൂത ക്രൈസ്ത 
വരാണോ വിവക്ഷ എന്ന്‌ ചോദിക്കപ്പെട്ടു. നബി(സ) പറഞ്ഞു.. അവരല്ലാതെ പിന്നെ ആര്‍?”. 


അതേ സഹോദരങ്ങളേ, ഈ ജന്‍മദിനാഘോഷപരിപാടികളടക്കമുള്ള സര്‍വ്വ ദുരാചാരങ്ങളും നമ്മുടെ 
സമുദായത്തിലേക്ക്‌ കയറിവന്നത്‌ മററു മതക്കാരെ അനുകരിച്ചുകൊണ്ടാണ്‌. ക്രിസ്മസ്‌, ശ്രീകൃഷ്ണ 
ജയന്തി, ബുദ്ധജയന്തി എന്നിങ്ങനെ നിരവധി ജന്മദിനാഘോഷങ്ങള്‍ പല സമുദായങ്ങളും തങ്ങളുടെ 
പുണ്യപുരുഷന്‍ മാരുടെപേരില്‍ നടത്തുന്നത്‌ കാണുമ്പോള്‍ ആ ഉടുമ്പിന്‍മാളത്തില്‍തന്നെ കയറിക്കൂടാന്‍ 
വാശിയില്‍ മുന്നേറുന്ന ചില പുരോഹിതന്‍മാരും അവരുടെ പിന്നാലെക്കുടിയിട്ടുള്ള അറിവില്ലാത്ത 


ജനങ്ങളും നബി(സ)യുടെ മുന്നറിയിപ്പിനെ ഗനനിക്കുന്നില്ല. വകവെക്കുന്നില്ല. - സങ്കടം തന്നെ! 


നബി(സ്വ)യുടെ ജന്മദിനാഘോഷം ബിദ്അത്താകുന്നു 


www .hidaya.do.am 


MONS നി [ A 


ഇസ്ലാമില്‍ ഒരാളുടേയും ജന്‍മദിനമോ മരണദിനമോ ആഘോഷിക്കുന്നത്‌ പുണ്യകര്‍മമായി നബി(സ) 
പഠിപ്പിച്ചിട്ടില്ല. നബി(സ)യില്‍ നിന്ന്‌ നേരിട്ട ദീന്‍ പഠിച്ച്‌ മനസ്സിലാക്കിയ സഹാബത്തോ സ്വലഫുസ്ത്വാലി 
ഹിങ്ങളായ ഉത്തമനുററാണ്ടുകാരോ ഇങ്ങനെയൊരാചാരം നടത്തിയിട്ടില്ല. അതുകൊണ്ടുതന്നെ നബി 
ജന്‍മദിനാഘോഷം ബിദ്‌ അത്താകുന്നു. 


നബി(സ) പറഞ്ഞു: “രണ്ടുകാര്യങ്ങള്‍ ഞാന്‍ നിങ്ങളില്‍ വിട്ടേച്ച്‌ പോകുന്നു. അത്‌ രണ്ടും മുറുകെ 
പിടിക്കുന്ന പക്ഷം നിങ്ങള്‍ ഒരിക്കലും വിഴിപിഴക്കുകയില്ല. അല്ലാഹുവിന്‍െറ കിതാബും എന്‍െറ 
ചര്യയുമാണവ.” (സ്വഹീഹ്‌ മുസ്ലിം) 


നബി(സ) പറഞ്ഞു: “നമ്മുടെ ഈ കാര്യത്തില്‍ (ദീനില്‍) അതില്‍ പെടാത്ത വല്ലതും വല്ലവനും 
പുതുതായി കൂട്ടിയാല്‍ അത്‌ തള്ളേണ്ടതാകുന്നു.” (ബുഖാരി, മുസ്ലിം) “നമ്മുടെ കല്‍പനയില്ലാതെ 
-ദീനില്‍-വല്ല പ്രവൃത്തിയും ആരെങ്കിലും ചെയ്താല്‍ അത്‌ തള്ളപ്പെടേണ്ടതാണ്‌” (സ്വഹീഹ്‌ മുസ്ലിം) 
“ഏററവും നല്ല വൃത്താന്തം അല്ലാഹുവിന്‍െറ കിതാബാ കുന്നു. ഏററവും നല്ല മാര്‍ഗം മുഹമ്മദിന്‍െറ 
മാര്‍ഗവും. കാര്യങ്ങളില്‍ മോശമായത്‌ അവയില്‍ പുതുതായി കൂട്ടിച്ചേര്‍ക്കുന്നതാണ്‌. എല്ലാ ബിദ്‌അത്തും 
വഴികേടാണ്‌.” (സ്വഹീഹ്‌ മുസ്ലിം) 


സാധരണക്കാരായ മുസ്ലീംകള്‍ കരുതുന്നത്‌ ഈ ജന്‍മദി നാഘോഷം നബി(സ)യുടെ കാലം മുതല്‍ക്കേ 
തുടര്‍ന്നു വരുന്ന ഒരു പണ്യകര്‍മമാണെന്നാണ്‌. എന്നാല്‍ ഇസ്ലാമിക പ്രമാണങ്ങളില്‍ യാതൊരുവിധ 
തെളിവു കളുമില്ലാത്ത ഈ നബിജന്‍മദിനാഘോഷം ഹിജ്റ മുന്നുറിന്ന്‌ ശേഷം ദീനില്‍ കടത്തിക്കൂട്ടിയതാ 
ണെന്നുള്ളതാണ്‌ സത്യം. നബിദിനാഘോഷം കഴിക്കണമെന്ന്‌ വാദിക്കുന്നവര്‍ക്ക്പോലും ഈ പരിപാടി 
പുത്തനായ ആചാരമാണെന്ന്‌ സമ്മതിക്കേണ്ടിവന്നിട്ടുണ്ട്‌. 


സയ്യിദുല്‍ബഖരിയുടെ ഇആനത്തുത്വാലിബീനില്‍ ഇമാം സഖാവി പറയുന്നത്‌ ഉദ്ധരിക്കുന്നു. 
“നിശ്ചയമായും ഈ മലിദ്‌ കഴിക്കുന്ന സ്ര്രദായം ഹിജ്റ മുന്ന്‌ നൂററാണ്ടുകള്‍ക്ക്‌ ശേഷം പുതുതായി 


ട്‌ 29 


ടുണ്ടായതാണ. 3 -348 


“രാജാക്കന്‍മാരില്‍ നിന്നും ആദ്യമായി മൌലിദ്‌ കഴിക്കുന്ന സമ്്രദായം പുതുതായി ഉണ്ടാക്കിയത്‌ 
അബൂസളഈദി എന്നറിയപ്പെടുന്ന -ആറാം നുററാണ്ടുകാരനായ -മുളഫര്‍ രാജാവാണ്‌ ഇര്‍ബല്‍ രാജ്യത്തെ 
അധിപനായിരുന്നു അദ്ധേഹം. അദ്ധേഹത്തിന്ന്‌ അക്കാലത്ത്‌ ഹാഫിള്‍ബ്നു ദഹിയ്യത്ത്‌ എന്നു പേരായ 
ഒരു പണ്ഡിതന്‍ അത്തന്‍വീര്‍ ഫീ മൌലിദില്‍ ബഷീറിന്നദീര്‍ എന്ന പേരില്‍ ഒരു മൌലിദ്‌ രചിച്ചു 
കൊടുത്തു. മുളഫര്‍ അതിന്ന്‌ സമ്മാനമായി ആയിരം ദീനാര്‍ അയാള്‍ക്ക്‌ നല്‍കി.” ഇആനതുത്വാലിബീന്‍ 
3 - 365 , 366 


മൌലിദ്‌ ആഘോഷിക്കണമെന്ന്‌ അഭിപ്രായമുള്ളവരില്‍ പ്രമുഖനായ ഇമാം സുയുൂത്വി(റുക്ക്‌ പോലും 
പുതിയതായി മൂന്നു നുററാണ്ടുകള്‍ക്ക്‌ ശേഷമുണ്ടായ പുത്തനാചാരമാണിതെന്ന്‌ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 


ഫതഹുല്‍ബാരിയെന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിന്‍െറ കര്‍ത്താവായ ഇമാം ഇബ്നുഹജര്‍ അസ്ഖലാനി 
(റ)യുടെ ഒരു ഫത്വ മറെറാരു പ്രമുഖ ശാഫിഈ പണ്ഡിതനായ ഇമാം സുയൂത്വി(റ) തന്‍െറ അല്‍ഹാവി 
ലില്‍ഫതാവ എന്ന ഗ്രന്ഥത്തില്‍ ഉദ്ധരിക്കുന്നതിങ്ങനെയാണ്‌. ഇമാം ഇബ്നുഹജര്‍ അസ്ഖലാനി 
(റ)യോട നബിദിനാഘോഷത്തെപ്പററി ചോദിക്കപ്പെട്ടു. അദ്ധേഹം ഇങ്ങനെ മറുപടി നല്‍കി; 


“നബിജന്‍മദിനാഘോഷത്തിന്‍െറ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്‌. ആദ്യകാല മൂന്ന്‌ നൂററാണ്ടിലെ 


സലഫുസ്തവാലിഹീങ്ങളായ മുന്‍ഗാമികളില്‍നിന്നൊരാളില്‍ നിന്നു പോലും അത്‌ നിവേദനം ചെയ്തതായി 


വന്നിട്ടില്ല.” സുയൂത്വി(റുയുടെ- അല്‍ഹാവി ലില്‍ഫതാവ 1 -196 
ഇമാം സുയൂത്വി(റ) - തന്നെ ഈ വിഷയത്തില്‍ മറെറാരു സുപ്രധാനമായ ഫത്വ രേഖപ്പെടുത്തുന്നു. 


മഹാനായ ഇമാം ഫാക്കിഹാനി(റ)യോട നബിദിനാഘോഷത്തെപ്പററി ചോദിക്കപ്പെട്ടു. അദ്ധേഹം ഇങ്ങനെ 
മറുപടി നല്‍കി. “മാന്യന്‍മാരായ പല സംഘങ്ങളില്‍ നിന്നും, റബീഉല്‍ മാസത്തില്‍ ജനങ്ങള്‍ 
ഇക്കാലത്ത്‌ മാലിദെന്ന്‌ പേര്‍ പറഞ്ഞ്‌ ഒരുമിച്ചുകൂടി പല ആചാരങ്ങളും നടത്തിവരുന്നുണ്ട്‌, ഇതിന്ന്‌ 
ശരീഅത്തില്‍ വല്ല അടിസ്ഥാനവുമുണ്ടോ.? എന്ന ചോദ്യം എനിക്കാവര്‍ത്തിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു. 


നബി(സ്വ)യുടെ ജന്മദിനാഘോഷം ബിദ്അത്താകുന്നു 


www .hidaya.do.am 


അതിന്നു വ്യക്തവും സുദ്യഡവുമായ ഒരു മറുപടിയാണവര്‍ പ്രതീക്ഷിക്കുന്നത്‌. അതുകൊണ്ട്‌ ഞാന്‍ 
പറയുകയാണ്‌, അല്ലാഹു അനുഗ്രഹിക്കട്ടെ: 


“പരിശുദ്ധ ഖുര്‍ആനിലോ നബി(സ)യുടെ സുന്നത്തിലോ ഇതിന്നൊരടിസ്ഥാനവും ഉള്ളതായി ഞാനറിയു 
ന്നില്ല. മതകാര്യങ്ങളില്‍ മാതൃകായോഗ്യരായ പൂര്‍വികന്‍മാരെ പിന്തുടരുന്ന ആരും തന്നെ ഇത്‌ പ്രവര്‍ത്തി 
ചുതായി ഉദ്ധരിക്കപ്പെടുന്നുമില്ല., എന്നാലോ അടിസ്ഥാനരഹിതമായ പലതും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ചില 
ആള്‍ക്കാരുടെ നിര്‍മ്മിതവും ഏതോ തീററക്കൊതിയന്‍മാരുടെ സ്വാര്‍ത്ഥതക്കൊപ്പിച്ച്‌ കെട്ടിയുണ്ടാക്കിയ 
ബിദ്അത്തുമാകുന്നൂ ഇത്‌. ശറഇയായ വിധികള്‍ വെച്ചുനോക്കിയാല്‍ ഇത്‌ ഹറാം അല്ലെങ്കില്‍ അതിനോട്‌ 


അടുത്ത കറാഹത്ത്‌ എന്നീ രണ്ടു വകുപ്പുകളില്‍ ഏതിലെങ്കിലും പെട്ടതായിരിക്കാനേ നിവൃത്തിയുള്ളൂ. 
അല്ലാഹുവിന്‍െറ തിരുസന്നിധിയില്‍ വെച്ച്‌ എന്നോട ചോദിക്കപ്പെട്ടാല്‍ അവിടെ വെച്ച്‌ എനിക്ക്‌ 
പറയാനുള്ള മറുപടി തന്നെയാണ്‌ ഞാന്‍ ഈ പറഞ്ഞത്‌.” സുയൂത്വി അല്‍ഹാവി ലില്‍ഫതാവ 1 -190 


ദീനില്‍ നിര്‍മ്മിച്ചുണ്ടാക്കുന്ന പുത്തനാചാരങ്ങളെക്കുറിച്ച ഇമാം മാലിക്‌ (റ) പറഞ്ഞു: “വല്ലവനും 
ഇസ്‌ലാമില്‍ ഒരാചാരം നിര്‍മ്മിച്ചുണ്ടാക്കി അത്‌ നല്ല ആചാരമാന്ന്‌ പറഞ്ഞാല്‍ തീര്‍ച്ചയായും നബി(സ) 
രിസാലത്തില്‍ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന്‌ വാദിക്കുന്നവനെപ്പോലെയാണവന്‍. തീര്‍ച്ചയായും 
അല്ലാഹു വിശുദ്ധ ഖുര്‍ആനില്‍ ഇപ്രകാരം അരുളിയിരിക്കുന്നു. “ഇന്നു ഞാന്‍ നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ 


നബി(സ്വ)യുടെ ജന്മദിനാഘോഷം ബിദ്അത്താകുന്നു 


www .hidaya.do.am 


fm 


OEE 


ദീനിനെ പൂര്‍ത്തീകരിച്ചു തന്നിരിക്കുന്നു.” പ്രവാചകന്‍െറ കാലത്ത്‌ ദീനല്ലാത്ത ഒരു കര്‍മ്മം പില്‍ക്കാ 
ലത്തും ദീനാവുകയില്ല.” 


മുഹമ്മദ്‌ നബി(സ)യുടെ വാക്കുകള്‍ വീണ്ടും ഓര്‍മ്മിപ്പിക്കട്ടെ; “നമ്മുടെ ഈ കാര്യത്തില്‍ (ദീനില്‍) 


ക്‌ 99 


വല്ലവനും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാല്‍ അത്‌ തള്ളപ്പെടേണ്ടതാണ്‌.” ബുഖാരി, മുസ്ലിം. 


നബി(സ) പറഞ്ഞു: “നമ്മുടെ കല്‍പനയില്ലാതെ-ദീനില്‍-വല്ല പ്രവൃത്തിയും ആരെങ്കിലും ചെയ്താല്‍ അത്‌ 
തള്ളപ്പെടേണ്ടതാണ്‌” (സ്വഹീഹ്‌ മുസ്ലിം) 


അതേ സഹോദരങ്ങളേ, നബിസ്നേഹം പറഞ്ഞ്‌ നബി(സ)യുടെ കല്‍പനയില്ലാതെ ഇസ്‌ലാംദീനില്‍ 
കടത്തിക്കൂട്ടിയ ബര്‍ത്ത്ഡേ ആഘോഷങ്ങളടക്കം സകല പുത്തന്‍ ആചാരങ്ങളും തള്ളപ്പെടേണ്ടതാണ്‌. 


നബി(സ)യില്‍ നിന്ന്‌ നേരിട്ട ഖുര്‍ആനും സുന്നത്തും നേരിട്ടു കേട്ടപഠിച്ച്‌ ദീനെന്താണെന്ന്‌ മനസ്സിലാക്കിയ, 
നമ്മളേക്കാള്‍ കൂടുതല്‍ നബി(സ)യെ അക്ഷരാര്‍ത്ഥത്തില്‍ സ്നേഹിച്ച സഹാബത്തോ സ്വലഫുസ്തവാലിഹീ 
ങ്ങളായ ഉത്തമനുററാണ്ടുകാരോ ചെയ്തിട്ടില്ലാത്ത ഒരു ആചാരം നമുക്കും വേണ്ട. അതില്‍ പുണ്യമില്ല. 
പുണ്യം കിട്ടുന്നതായിരുന്നുവെങ്കില്‍ ആ മഹത്തുക്കളായവര്‍ അതൊന്നും ഒഴിവാക്കുമായിരുന്നില്ല. മാത്രമല്ല 
നബിദിനത്തിന്‌ പാരായണം ചെയ്യുന്ന മാലകളിലും മാലിദുകളിലൂം കളവുകളും ശിര്‍ക്ക്‌ ബിദ്‌അത്തുകളും 
സര്‍വ്വത്ര നിറഞ്ഞു നില്‍ക്കയാണ്‌. അതെല്ലാം വെടിയുക. 


ജന്‍മദിനങ്ങളും മരണദിനങ്ങളും കൊണ്ടാടുന്നത്‌ മുസ്ലീമീങ്ങളുടെ ചര്യയല്ല, മറിച്ച ഹൈന്ദവരുടേയും ജൂത 
ക്രൈസ്തവരുടെയും ചര്യയാണ്‌. ആ ചര്യ ചാണിനു ചാണായി പിന്‍പററി ആ ദുര്‍മ്മാര്‍ഗങ്ങളിലേക്ക്‌ 
ക്ഷണിക്കുന്ന മുസ്ലിയാക്കന്‍മാരുടെ ഫിത്നകളെക്കുറിച്ച ബോധവാന്‍മാരാകുക. 


ഖുര്‍ആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ . ആമീന്‍ 


തയ്യാറാക്കിയത്‌: പി. കെ. എം. ബശീര്‍ എരമംഗലം 


ദഅവ വിഭാഗം 
ജുബൈല്‍ ഇന്ത്യന്‍ ഇസ്വ്‌ലാഹീ സെന്റര്‍ 
ടെല. 00 3 361 6730 


നബി(സ്വ)യുടെ ജന്മദിനാഘോഷം ബിദ്അത്താകുന്നു 


www .hidaya.do.am 


